Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12 / 12 - 14 


) TELI 


h 


GOVERN 


ം 
കര 


- 


ാർ 


eള്ള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


- No . 


| മാ 


14th August 2012 
2012 ആഗസ്റ്റ് 14 
23rd Sravana1934 
| 1934 ശ്രാവണം 23 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


ഉവ്വ് 


നമ്പർ 


PART III 
Police Department 


ലേല പരസ്യം 


ലേല തീയതിയും സമയവും- 17 -9 - 2012 പകൽ 11 മണി. 


നമ്പർ ഇ2 -4952 /2009/ റ്റി. സി . 

| 2012 ജൂ ലൈ 26. 
- തിരുവനന്തപുരം സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ 
അധീനതയിലുള്ളതും പോലീസ് വകുപ്പിന് ഉപയോഗമില്ലാത്ത 
തുമായ താഴെ പറയുന്ന വാഹനങ്ങൾ ലേലം/ ടെണ്ടർ വഴി 
വിൽപ്പന നടത്തുന്നതാണ്. 


ഇനം 


മോഡൽ നിരതദ്രവ്യം 


ക്രമ 
നമ്പർ 


രജിസ്റ്റർ 
നമ്പർ 


- 1 


അമ്പാസിഡർ 


1998 


2 ,000 


കെ . എൽ. 01 
എം . 4476 


കാർ 


2 


- 


1 , 


1998 


2 ,000 


കെ . എൽ. 07 
റ്റി . 6622 

കെ . എൽ. 01 
എസ് . 816 


ലേലസ്ഥലം സിറ്റി എ . ആർ. ക്യാമ്പ്, നന്ദാവനം. 

ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ ലേല 
ദിവസം ലേലസ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതും, 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് നിശ്ചയിച്ചിക്ക 
പ്പെട്ടിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 
ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം 
തിരിച്ചു നൽകുന്നതുമാണ്. 

- ലേലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വാഹനങ്ങൾ ലേലത്തിനു 
മുൻപുള്ള പത്തു പ്രവൃത്തിദി ന ങ്ങ ളിൽ പത്തു മണിക്കും, 
വൈകുന്നേരം അഞ്ചു മണിക്കും ഇടയിൽ തിരുവനന്തപുരം 
സിറ്റി മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ മുൻകൂർ 
അനുമതിയോടുകൂടി നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 

- വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് ടെണ്ടറുകൾ സ്വീകരിക്കുന്ന 
താണ്. ടെണ്ടർ ഫോറം ഓഫീസ് പ്രവൃത്തി ദിന ങ്ങ ളിൽ 
രാവിലെ 10 മണിക്കും 5 മണിക്കും ഇടയിൽ തിരുവനന്തപുരം 
സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതി 16 - 9 - 2012 വൈകുന്നേരം 4 മണിവരെയാണ്. നിശ്ചിത 
നിരതദ്രവ്യം ഇല്ലാത്ത ടെണ്ടറുകൾ നിരുപാധികം നിരസിക്കുന്ന 
താണ്. ടെണ്ടർ കവറിനുമുകളിൽ വാഹനത്തിന്റെ നമ്പരോടുകൂടി 
വാഹന ലേലത്തിനുള്ള ടെണ്ടർ എന്ന് എഴുതി കവർ സീൽ 
ചെയ്തിരിക്കണം. 


ഡീസൽ ജീപ്പ് 2000 


2 ,500 


1995 


200 


കെ . എൽ. 01 
എഫ് . 9066 


കൈനറ്റിക് 
ഹോണ്ട 


1997 


200 


കെ . എൽ. 01 
എം . 3871 


സുസുക്കി 
മോട്ടോർ 
സൈക്കിൾ 


- 6 


1997 


200 


കെ . എൽ. 01 
എം . 3872 


14th AUG. 2011 ] 


POLICE DEPARTMENT 


74 


പരസ്യലേലം അവസാനിച്ചാൽ ടെണ്ടറുകൾ തുറക്കുന്നതും | 20 - 8 - 2012 -ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുൻപ് 
ലേലത്തിലോ/ ടെണ്ടറിലോ ഏതിലാണോ കൂടുതൽ തുക കിട്ടത്തക്കവിധം മുദ്ര വച്ച കവറിൽ ദർഘാസുകൾ നേരിട്ടോ 
കാണുന്നത് പ്രസ്തുതതുകയ്ക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നതു തപാൽ മാർഗ്ഗമോ സൂപ്രണ്ട്ഓഫ് പോലീസ് (ഭരണവിഭാഗം), 
മാണ്. നിരതദ്രവ്യം ഒഴികെ ലേലം/ ടെണ്ടർ തുകയും, നിശ്ചിത 

പെഷ്യൽ ബ്രാഞ്ച് സി . ഐ . ഡി ., പട്ടം, തിരുവനന്തപുരം 
നികു തിയും ഉൾപ്പെടെയുള്ളതുക ലേല സ്ഥലത്തു വച്ച് 

എന്ന മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസിനോ 
അപ്പോൾതന്നെ അടയ്ക്കേണ്ടതും ജില്ലാ പോലീസ് മേധാവിയുടെ 

ടൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും സൂപ്രണ്ട് 
ഉത്ത രവ് കിട്ടുന്ന മുറയ്ക്ക് ലേല വസ്തു ക്കൾ സ്വന്തം 

ഓഫ് പോലീസിന്റെ പേരിൽ എടുത്തിട്ടുള്ള നിശ്ചിത നിരത 

ദ്രവ്യത്തിനുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്തിരിക്കേണ്ടതും, 
ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 

കവറിനുപുറത്ത് "ടയർ ലേല ത്തി നുള്ള ടെണ്ടർ എന്നും 
മേൽപ്പടി നിബന്ധനകൾക്ക് വിപരീതമായി ലേലംകൊണ്ട " സ് പെയർ പാർട്സ് ലേല ത്തി നുള്ള ടെണ്ടർ എന്നും 
ആൾ പ്രവൃത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച നിരതദ്രവ്യം “ പഴയ ബാറ്ററി ലേലത്തിനുള്ള ടെണ്ടർ എന്നും പ്രത്യേകം 
സർക്കാ രി ലേക്ക് മുതൽ കൂട്ടു ന്നതും പുനർ ലേ ല ത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയും വേണം. ദർഘാസുകൾ നൽകിയി 
സർക്കാ രി നു ണ്ടാകുന്ന നഷ്ടത്തിന് ലേലം കൊ ണ്ട യാൾ 

ട്ടു ള്ള വർ ലേല സ്ഥലത്ത് നിർദ്ദിഷ്ട സമയത്ത് ഹാജ രാ 
ഉത്തരവാദിയായിരിക്കുന്നതും നഷ്ടസംഖ്യ ടിയാനിൽനിന്നും 

കേണ്ടതാണ്. 
ഈടാക്കുന്നതുമായിരിക്കും. 

ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
- എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് ലേലം 

ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക കാണുന്ന 
ഉറപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടുന്ന തുകയ്ക്ക് ടിയാന് 

ആൾക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. 

ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ സംഖ്യയുടെ പകുതി 
അർഹതയില്ലാത്തതുമാകുന്നു . ലേലം സംബന്ധിച്ച് ( ലേലനടപടി 

തുക ( നിരതദവ്യം കഴിച്ച്) ലേലം കൊണ്ടയാൾ ലേല 
സമയത്തും, അതിനുശേഷവും) തിരുവനന്തപുരം സിറ്റി ജില്ലാ 

സ്ഥലത്തുവച്ച്തന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം/ 
പോലീസ് മേധാവി എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും. - 

ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി പത്തു ദിവസത്തിനകം 
തിരുവനന്തപുരം സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് ഉചിത 

ബാക്കി തുകയും നിയമാനുസൃതമുള്ള വിൽപ്പന നികുതിയും 
മെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ ലേല വാറ്റ് + സെസ്സ് അടച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിൽ സാധന 
ന ട പടികൾ അസ്ഥിര പ്പെ ടു ത്തു ന്ന തിനുള്ള അധികാരം 

ങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 
ഉണ്ടായിരിക്കും. 

-- ഏതെ ങ്കിലും കാര ണ ത്താൽ ലേലം/ ദർഘാസ് സ്ഥിര 

പ്പെടുത്തിക്കിട്ടുന്നയാൾ ലേലനിബന്ധനകൾ ലംഘിക്കുകയാണ 
ജില്ലാ പോലീസ് 

( ഒപ്പ്) 

ങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും 
മേധാവിയുടെ കാര്യാലയം, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് 

സാധനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർലേല 
തിരുവനന്തപുരം സിറ്റി. 

പോലീസ് ( ഭരണം). 

ത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ 

ലേലക്കാരനിൽനിന്ന് ഈടാക്കുന്നതും എന്തെങ്കിലും കൂടുതലായി 
ക്വട്ടേഷൻ/ ലേലപ്പരസ്യം 

കിട്ടുകയാണെങ്കിൽ ആയതിന് മുൻ ലേലക്കാരൻ അവകാശിയ 

ല്ലാത്തതുമായിരിക്കും. 
നമ്പർ സി5- 62888 / 2011/എസ്. ബി. 

2012 ജൂ ലൈ 19. 

- മേൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ പരിശോധിക്കണ 
- സൂപ്രണ്ട്ഓഫ് പോലീസ് ( ഭരണ വിഭാഗം) സ്പെഷ്യൽ 

മെന്നുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് 
ബ്രാഞ്ച് സി . ഐ . ഡി., പട്ടം, തിരുവനന്തപുരം ആഫീസിൽ 

11 മണി മുതൽ 4 മണി വരെ സ്പെഷ്യൽ ബ്രാഞ്ച് 

സി . എ . ഡി ., പോലീസ് സൂപ്രണ്ട് ( ഭ ര ണ വി ഭാ ഗം ), 
സുക്ഷിച്ചിട്ടുള്ളതും ഉപയോഗശൂന്യമായതുമായ 40 ടയറും, 

അവർകളുടെ അനുമതിയോടുകൂടി എം . റ്റി. സ്റ്റോറിൽ പരിശോധി 
ട്യൂബും കൂടാതെ 92 ഇനം ഉപ യോ ഗ ശൂ ന്യ മായ 

ക്കാവുന്നതാണ്. 
പെയർപാർട്സുകളും 25 പഴയ ബാറ്ററികളും പ്രത്യേകമായി 
ഇനം തിരിച്ച് 21 - 8 - 2012 - ന് രാവിലെ 11 മണിക്ക് യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
എസ്. ബി . സി . ഐ . ഡി . ഓഫീസ് പരി സ രത്ത് വച്ച് 

കാരണമോ കൂടാതെ ലേല തീയതി മാറ്റിവയ്ക്കുന്നതിനും 
പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വില്പന നടത്തുന്നതാണ്. 

ലേലം/ ടെണ്ടർ അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ളഅധികാരം 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യസമയത്ത് 

തിരു വ ന ന്ത പുരം സ്പെഷ്യൽ ബ്രാഞ്ച് സി . ഐ . ഡി ., 
ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 

പോലീസ് സൂപ്രണ്ട് ( ഭ ര ണം ) അവർകൾക്ക് ഉണ്ടാ യി രി 
മണിക്കൂർ മുമ്പ് ടയർ ആന്റ്ട്യൂബ് ലേലത്തിൽ പങ്കെടുക്കുന്ന 

ക്കുന്നതുമാണ്. 
ആൾ നിര ത ദ വ്യ മായി 400 - 0 , സ്പെയർ പാർട് സ് 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യമായി " 330 -ാം പഴയ 

( ഒപ്പ്) 
ബാറ്ററികളുടെ ലേലത്തിൽ പങ്കെടുക്കാൻ നിരതദ്രവ്യമായി ഹെഡ്ക്വാർട്ടേഴ്സ് 

ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ 
1, 000 - ലേല സ്ഥലത്ത് കെട്ടിവച്ച് രസീത് വാങ്ങേണ്ട - സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് പോലീസ് ( സെക്യൂരിറ്റി ), 
തുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് സി. ഐ . ഡി., 

- ( പോലീസ് അഡീഷണൽ 
നിരതദ്രവ്യം മടക്കി കൊടുക്കുന്നതാണ്. 

തിരുവനന്തപുരം. ഡയറക്ടർ ജനറൽ ( ഇന്റ്.) ന് വേണ്ടി). 


